GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 നവംബർ 3 
3rd November 2020 


വാല്യം 9 


നമ്പർ 


1196 തുലാം 18 
18th Thulam 1196 


43 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 12 
12th Karthika 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


3rd Nov. 2020) 


COMMISSIONERATE OF LAND REVENUE 


7684 


പരസ്യം 


പന ലാ 


വട ക്കും ഭാഗം വില്ലേജ് ഓഫീസ് കോമ്പൗണ്ടിൽ 
നിൽക്കുന്നതും മേൽ പരാമർശിച്ചിട്ടുള്ളതുമായ ലേലവസ്ത 
പകൽ 10 മണി മുതൽ 5 മണി വരെ പരിശോധിക്കുന്നതിന് 
സൗക ര്യ മു ണ്ടാ യി രിക്കുന്ന താണ്. പട്ടിക യിൽ വിവരിച്ച 
പ്രകാരമുള്ള മരങ്ങൾ പരസ്യലേലം വ്യവസ്ഥകൾ അനുസരിച്ച് 
4-11-2020 -ാം തീയതിയിൽ 11.30 മണിക്ക് 

വടക്കുംഭാഗം 
വില്ലേജ് ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുന്നവർ 4-11-2020 - ന് 11.30 മണിക്ക് മുമ്പായി നിശ്ചിത 
സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ 
അന്നേ ദിവസം ലേലം നടക്കാ തി രു ന്നാൽ 2-12 -2020 -ാം 
തീയതിയിലും പ്രസ്തുത ദിവസവും ലേലം നടക്കാതിരുന്നാൽ 

തീയ തി യിലും ഇതേ സ്ഥലത്തും ഇതേ 
സമയത്തും ലേലനടപടികൾ സ്വീകരിക്കുന്നതാണ്. 


( 1 ) 
നമ്പർ എച്ച്3-5928 / 2019 . 

2020 ആഗസ്റ്റ് 7 . 
ആലു വ് താ ലൂ ക്ക് മറ്റു ർ വില്ലേജിൽ പിരാ രൂർ 
കര യിൽ പയ്യപ്പിള്ളി വീട്ടിൽ 

മ കൻ 
കുര്യാക്കോസ്, പി . വി . എന്ന കക്ഷി 24-9-2011 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്ക ണമെ ന്നാ വ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേ തന്റെ മകൻ 
എൽദോ കുരിയാക്കോസ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


6 - 1 - 2 0 21 -ാം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബ mo 


1 


ഭാര്യ 


62 


2 


മകൾ 


44 


3 


സാറാമ്മ കുര്യാക്കോസ് 
ഡാലി, പി . കെ . 
ഷേർളി 
ജോളി കുര്യാക്കോസ് 
എൽദോ കുര്യാക്കോസ് 


41 


3 


4 


39 


3 3 


5 


മകൻ 


36 


ല ല ത്തിൽ 

പങ്കെ ടു ക്കു വാൻ താൽ പ് ര്യ മു ള്ള വർ 
ലേലത്തിന് മുമ്പായി ? 2,500 നിത്രദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 
കൂടു തൽ തുകയ്ക്ക് ലേലം കൊണ്ടയാൾ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിച്ച് , ലേലം സ്ഥിരപ്പെടുത്തി ജില്ലാ 
കളക്ടർ ഉത്തരവാകുന്ന മുറയ്ക്ക് ലേല വസ്തുക്കൾ വിട്ടു 
തരുന്നതുമാണ്. മുഴുവൻ ലേല തുകയും ചരക്ക് സേവന 
നികുതി ഉൾപ്പെടെ നിയ മാ നു സ ത എല്ലാ അനു ബന്ധ 
നികുതികളും ലേലം കൊണ്ടയാൾ അന്നേ ദിവസം തന്നെ 
അടയ്ക്കേണ്ടതുമാണ്. അപ്രകാരം ലേലം കൊണ്ടയാൾ 10 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടു ക്കുവാൻ ആർക്കെ ങ്കിലും പരാ തി 
യുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


ദിവസത്തിനകം ടി മരങ്ങൾ ലേലം കൊണ്ടയാളുടെ ഉത്തര 


( 2 ) 


നമ്പർ എച്ച്3-590712020 . 


2020 ആഗസ്റ്റ് 7 . 


വാ ദി ത്വ ത്തിലും , ചെല വിലും മറ്റാർക്കും നാശ നഷ്ടം 
ഉണ്ടാകാത്ത വിധവും ലേല വസ്തുക്കൾ നീക്കം ചെയ്യേണ്ടതാണ്. 
ലേല ത്തിൽ 

പ ടു ക്കു ന്ന വർ ലേ വ്യ വ സ്ഥ കൾ 
കർശനമായി പാലിക്കേണ്ടതും സർക്കാർ ലേലത്തിന് ബാധക 
മായ എല്ലാവിധ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമാ 
യിരിക്കുന്നതുമാണ്. പ്രസ്തുത ലേലം മാറ്റിവയ്ക്കുന്നതിനോ 
അസ്ഥിരപ്പെടുത്തുന്നതിനോ ആലുവ തഹശീൽദാർക്ക് അധികാ 
ര മു ണ്ടാ യി രി ക്കു ന്ന താ ണ് . 

സംബ ന്ധിച്ച് 
കൂടു തൽ വിവരങ്ങൾക്ക് ആലുവ താലൂക്ക് ഓഫീസിലോ 
വടക്കുംഭാഗം വില്ലേജ് ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ്. 


ആലുവ താലൂക്ക്, മറ്റൂർ വില്ലേജിൽ മറ്റൂർ കര യിൽ 
കൈതാരത്ത് വീട്ടിൽ ഈനാശു മകൻ ഔസേഫ് കുട്ടി എന്ന 
കക്ഷി 15-6-2006 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ ജോഷി അപേക്ഷ സമർപ്പിച്ചി 
ട്ടുള്ളതാണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ നിയമാ 
നുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


ലലം 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബം 


ലേല വസ്തു - വട ക്കും ഭാഗം വില്ലേജ് ഓ ഫീസ് 
പരിസരത്ത് നിൽക്കുന്നതും പട്ടികയിൽ വിവരിച്ചിരിക്കുന്ന 


1 


മറിയം 


ഭാര്യ 


72 


തുമായ മഴമരം . 


2 


ശാശാമ്മ 


മകൾ 


56 


നിരതദ്രവ്യം -3 2,500 . 


3 


ജോയി 


മകൻ 


54 


4 


ബേബി 


മകൾ 


50 


ലേസ്ഥലം- വടക്കുംഭാഗം വില്ലേജ് ഓഫീസ്. 


5 


ജോഷി, കെ . ഒ . 


മകൻ 


48 


നികുതി 18 % ചരക്ക് സേവന നികുതി 


6 


സിനി 


മരണപ്പെട്ട മകൻ 
ബാബുവിന്റെ 


ഭാര്യ 


41 


വികസന ഫണ്ട് മരം വിറ്റുകിട്ടുന്ന ആകെ തുകയുടെ 5 %. 


7 


ആമോസ് 


മകൻ 


21 


ലേല തീയതി - 4-11-2020 പകൽ 11.30 മണിക്ക് . 


8 


ആബേൽ 


18 


3 3 


9 


ലിഡിയ 


മകൾ 


6 


താലൂക്കാഫീസ്, 
ആലുവ . 


( ഒപ്പ് ) 
തഹശീൽദാർ ( 

ഭൂരേഖ ). 


10 


അബ്രഹാം 


മകൻ 


3 


168 


3rd Nov. 2020) 


COMMISSIONERATE OF LAND REVENUE 


7685 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ ആർക്കെ ങ്കിലും പരാ തി 
യുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


( 5 ) 
നമ്പർ എച്ച് -6596 2020 . 

2020 സെപ്റ്റംബർ 16 . 
ആലുവ താലൂക്ക്, അങ്കമാലി വില്ലേജിൽ നായത്തോട് 
കരയിൽ മുണ്ടാടൻ വീട്ടിൽ വറീത് മകൻ കുരുവിള എന്ന 
കക്ഷി 

6 - 10-1994 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ വർഗ്ഗീസ് കുരുവിള അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ള താ ണ്. ബന്ധപ്പെട്ട വില്ലേ ജാഫീ സർവഴി 
നട ത്തി യതിൽ 

പ റ യു ന്നവരാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


( 3 ) 


അന്വഷണം 


താ ഴ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


നമ്പർ എച്ച്3-5927 / 2020 . 

2020 ആഗസ്റ്റ് 7 . 
ആലുവ താലൂക്ക്, കറുകുറ്റി വില്ലേ ജിൽ കറു കുറ്റി 
കരയിൽ പാലാട്ടി വീട്ടിൽ ഔസേഫ് മകൻ ചാക്കോ, പി . ഒ . 
(ചാക്കുണ്ണി എന്ന കക്ഷി 30-4-2020 -ാം തീയതി മരണപ്പെട്ട 
താണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനു വാദിച്ചു 
കൊടു ക്ക ണ മെ ന്നാ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
റോസിലി 

അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താ ണ് . 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 

പ റ യുന്നവരാണ് പരേ തന്റെ നിയ മാനു സത 
അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


1 


മേരി മാണി 


മകൾ 


65 


ചാ ക്കാ 


2 


63 


; 


3 


61 


താ ഴ 


4 


59 


5 


55 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


6 


53 


3 1 


1 


50 


2 


28 


3 


25 


4 


24 


റോസിലി ചാക്കോ 

ഭാര്യ 
പ്രിൻസ് ചാക്കോ 

മകൻ 
പ്രിൻറ്റോ ചാക്കോ 
പ്രിന്റി ചാക്കോ 

മകൾ 
മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടു ക്കു വാൻ ആർക്കെ ങ്കിലും പരാ തി 
യുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


എൽ സി മോമി 
വർഗ്ഗീസ് കുരുവിള 

മകൻ 
ആനി ഐസക്ക് 

മകൾ 
ബേബി കുരുവിള 

മകൻ 
ജോൺ കുരുവിള 
മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കുവാൻ ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചി 
രിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് 
ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 

( 6 ) 
നമ്പർ എച്ച്3-6848 2020. 

2020 സെപ്റ്റംബർ 28 . 
ആലുവ താലൂക്ക്, നെടുമ്പാശ്ശേരി വില്ലേജിൽ തുരുത്തിശ്ശേരി 
കരയിൽ കോച്ചേരി വീട്ടിൽ നാരായണൻ നായർ മകൻ 
ചെങ്ങമനാട് അപ്പു ( അ ച്ചു തൻ നായർ ) എന്ന കക്ഷി 
4-7-2020 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ ഭാര്യ രാജമ്മ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 

പറ യുന്നവരാണ് പരേതന്റെ നിയ മാ നു സ ത 
അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


(4 ) 


താഴ 


നമ്പർ എച്ച്3-715412020 . 

2020 സെപ്റ്റംബർ 24 . 
ആ ലു വ താ ലൂ ക്ക് , ചൂ ർ ണ്ണി ക്ക ര വില്ലേ ജിൽ 
തായിക്കാട്ടുകരയിൽ മോളത്ത് പറമ്പിൽ (പാണം പറമ്പിൽ 
വീട്ടിൽ നാരായണൻ മകൻ സദാനന്ദൻ, പി . എൻ . എന്ന 
കക്ഷി 17-8-2020 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ ആരോമൽ സദാനന്ദൻ അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത 
അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


1 


രാജമണ 


ഭാര്യ 


75 


2 


സി . എ . 


മകൾ 


59 


പേര് 


വയസ് 


3 


മകൻ 


55 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


4 


പസന്ന , 
ഹരികുട്ടൻ, സി . എ . 
സുശീല , സി . എ . 
രാജി, സി . എ . 
ബിന്ദു , സി . എ . 


മകൾ 


52 


1 


ഷീല സദാനന്ദൻ 


ഭാര്യ 


49 


5 


48 


2 


ആരോമൽ സദാനന്ദൻ 


മകൻ 


21 


6 


45 


3 3 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ ആർക്കെങ്കിലും പരാതി 
യുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . 

തപാൽ 

മുഖ നയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ ആർക്കെ ങ്കിലും പരാ തി 
യുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


169 


3rd Nov. 2020) 


COMMISSIONERATE OF LAND REVENUE 


7686 


( 7 ) 


( 9 ) 


നമ്പർ എച്ച്3-7092 / 2020 . 


2020 സെപ്റ്റംബർ 24 . 


നമ്പർ എച്ച്3-7657 / 2020 . 


2020 ഒക്ടോബർ 6 . 


ആലുവ താലൂക്ക് നെടുമ്പാശ്ശേരി വില്ലേജിൽ മേയ്ക്കാവ് 
കര യിൽ ചതുപ്പേലിൽ വീട്ടിൽ ഭാസ്കരൻ നായർ മകൻ 
ബി . രാധാകൃഷ്ണൻ നായർ എന്ന കക്ഷി 22-8-2020 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ചന്ദിക 
അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
വഴി അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


ആലുവ താലൂക്ക് കറു കുറ്റി വില്ലേ ജിൽ കറു കുറ്റി 
കര യിൽ പള്ളിപ്പാടൻ വീട്ടിൽ ജോണി, പി . വി . മകൻ 
നിഥിൻ പി . ജോണി എന്ന കക്ഷി 15-9-2020 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 

കൊടുക്കണമെന്നാവശ്യപ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
ജിസ് മി നിഥിൻ 

സമർപ്പിച്ചിട്ടു ള്ള താ ണ് . 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 

പറ യുന്നവരാണ് പരേ തന്റെ നിയമാനുസൃത 
അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


അപേക്ഷ 


താഴ 


പേര് 


വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


പരേതനുമായുള്ള 


ക്രമ 
നമ്പർ 


ബസ്ഥ 


നമ്പർ 


ബന്ധം 


1 


ജിസി നിഥിൻ 


ഭാര്യ 


29 


1 


ചന്ദിക 


ഭാര്യ 


59 


2 


ഡേവിഡ് ജോൺ നിഥിൻ 


മകൻ 


3 12 


2 


അശ്വതി മണികണ്ഠൻ 


മകൾ 


37 


3 


അരുൺ ജിത്ത് , സി . ആർ . 


മകൻ 


34 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ ആർക്കെ ങ്കിലും പരാ തി 
യുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ ആർക്കെങ്കിലും പരാതിഉള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി മുതൽ 
30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ 
ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ അല്ലാതെയോ 
സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കു 
ന്നതല്ല . 


താലൂക്കാഫീസ്, 
ആലുവ . 


( ഒപ്പ് ) 
തഹശീൽദാർ. 


( 8 ) 


Paravoor Taluk 


നമ്പർ എച്ച്3-7052 / 2020 . 


2020 സെപ്റ്റംബർ 28 . 


പരസ്യം 


( 1 ) 


നമ്പർ ബി3-5296 2020 . 


2020 ആഗസ്റ്റ് 7 . 


ആലുവ താലുക്ക്, കറുകുറ്റി വില്ലേജിൽ ആഴകം കരയിൽ 
ചെറുപ്പിള്ളി വീട്ടിൽ സി . പി . ബാലകൃഷ്ണ മേനോൻ ഭാര്യ 
ടി . കെ . മഹാലക്ഷ്മി എന്ന കക്ഷി 6-8-2020 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ ഭർത്താവ് 
സി . പി . ബാല കൃ ഷ് ണ മേ നോൻ അപേക്ഷ സമർപ്പിച്ചി 
ട്ടുള്ളതാണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നട ത്തി യതിൽ 

പ റയുന്നവരാണ് 

പ ര ത യ ടെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


പറവൂർ താലൂക്കിൽ ചേന്ദമംഗലം വില്ലേജിൽ വടക്കുംപുറം 
കര യിൽ കിഴ ക്കി നി - ര വീട്ടിൽ സുകു മാ ര ൻ മകൻ 
സോമൻ, കെ . എസ് . എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ 
അ വ കാ ശി കളെ സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ ശ്രീദേവ് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചേന്ദമംഗലം വില്ലേജാഫീസർവഴി 

നട ത്തി യതിൽ ടി സോമൻ, കെ . എസ് . 
4-2-2020 - ൽ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 3 ( മൂന്ന്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


താ ചെ ഴ 


അന്വഷണം 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 


നമ്പർ 


ബം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


1 


ബന്ധം 


ഭർത്താവ് 


സി . പി . ബാലകൃഷ്ണമേനോൻ 


78 


രാജേഷ്, ബി . 


2 


മകൻ 


40 


1 


ഷീല 


58 


ഭാര്യ 


2 


മകൻ 


ശ്രീദേവ് 


34 


3 


രാജീവ്, ബി . 


38 


3 


കിരൺദേവ് 


28 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ 
ഹാജ രാകേണ്ടതാണ്. തപാൽ മുഖേനയോ അല്ലാതെയോ 
സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണി 
ക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെ ടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാ മൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


170 


